Regn . No . KERBIL / 2012/ 45073 

dated 5 -9 -2012 with RNI 
Reg. No. KL/TV( N )/634/ 2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


SS 


GOVERN 


- 
കര 


രള സർക്കാ 
VMENT OF 


බ6. 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 ആഗസ്റ്റ് 1 

7th August 2018 
1193 കർക്കടകം 22 
22nd Karkadakam 1193 

1940 ശ്രാവണം 16 
| 16th Sravana 1940 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


are his only dependents as defined under Section 
2 (1 ) (d ) of the Employees Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 


NOTICE 
No. P.707/2018. 

13th July 2018. 
Whereas the New India Assurance Company Limited 
has deposited with this Court a sum of 5 , 91 , 245 
(Rupees Five lakh Ninety One Thousand Two hundred and 
Fourty Five only ) as compensation to be distributed to the 
dependents of the deceased Sri Sreekumaran Thampi, 
who met with a fatal accident while employed under 
Smt. Vijayasudha , Ambili Bhavan , Aryancode , 
Ottasekharamangalam P . O ., Thiruvananthapuram 
and whereas the Assistant Labour Officer, Neyyattinkara 
reported that 
1. Smt. Sreekumari Rohini Nivas, 

Wife 
Aryancode, 
Keezharoor, 
Ottasekharamangalam P . O ., 

Thiruvananthapuram 
2. Sri Sreejith S. S. Nair d o . 

Son 
3. Sri Syamjith S. S . Nair d o. 
- 4. Smt. Shyleswari 
Thankachi I do . 

Mother 


ശ്രീമതി വിജയസുധ, അമ്പിളി ഭവൻ, ആര്യൻകോട്, 
ഒറ്റശേഖരമംഗലം പി . ഒ., തിരു വ ന ന്തപുരം എന്ന വരുടെ 
കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . കുമാരൻ തമ്പിയുടെ ആശ്രിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേഷൻ തുക നൽകു ന്ന തി നായി ന്യൂ ഇന്ത്യാ 
അഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 5,91,245 (അഞ്ചുലക്ഷത്തി 
തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചു രൂപ 
മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


Son 


Gaz . No. 32 / 2018 /DTP (Labour). 


373 


KERALA GAZETTE 


[PART III 


1. ശ്രീമതി ശ്രീകുമാരി രോഹിണി നിവാസ്, ഭാര്യ 

ആര്യൻകോട്, 
കീഴാറൂർ, 
ഒറ്റശേഖരമംഗലം പി . ഒ., 

തിരുവനന്തപുരം 
2 . ശ്രീ . അജിത്ത് 
- എസ്. എസ്. നായർ ടി 

മകൻ 
3. ശ്രീ . ശ്യാംജിത്ത് 
എസ്. എസ്. നായർ ടി 

മകൻ 
4 ശ്രീമതി ശൈലേശ്വരി 
തങ്കച്ചി -- ടി 

മാതാവ് 


- കുര്യൻ ആന്റ് വർഗ്ഗീസ് എഞ്ചി നീ യേഴ്സ് ആന്റ് 
കോൺട്രാക്ടേഴ്സ്, എറണാകുളം എന്ന സ്ഥാപനത്തിന്റെ 
കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . ബാബു പി ള്ള യുടെ ആശ്രിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി 3,55,000 (മൂന്ന് ലക്ഷത്തി 
അ ൻപത്തി അയ്യാ യിരം രൂപ മാത്രം) ഈ ആഫീസിൽ 
കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 


ഭാര്യ 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് നെയ്യാറ്റിൻകര അസിസ്റ്റന്റ് 
ലേബർ ആഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശിതർ എന്ന് മേൽ വിവരിച്ച നിർ വ ച ന ത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാ ജ രായി തെളിയി ക്കേ ണ്ട തും അ വധി കഴി ഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


1. ശ്രീമതി സീമ അഖിലാണ്ഡം, 

വടക്കുംഭാഗം മുറി, 
തെക്കുംഭാഗം 
വില്ലേജ്, 
ചവറ് 

സൗത്ത് പി . ഒ. 
-- 2. ശ്രീ . അരുൺ ബാബു ടി 

3. ശ്രീ . കിരൺ ബാബു ടി 


മകൻ 


മകൻ 


Office of the Industrial 
Tribunal, Housing Board 
Building 4th Floor, 
Santhi Nagar, 
Thiruvananthapuram . 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദി വ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖാമൂലം ഹാജ രായി തെളി യി ക്കേ ണ്ട തും അ വധി 
കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


(Sd.) 
Employees Compensation 

Commissioner 


NOTICES 


No. P. 09 /2018 . 


7th July 2018. 


No. P. 653/ 2018. 

6th July 2018. 
Whereas Counsel for Kurian and Varghese Engineeres 
and Contractors, Ernakulam has deposited with this Court 
a sum of 3 ,55 , 000 (Rupees Three lakhs Fifty five 
thousand only ) as compensation to be distributed to the 
dependents of the deceased Sri Babu Pillai, who met with a 
fatal accident while employed under Kurian and Varghese 
Engineeres and Contractors, Ernakulam and whereas it is 
reported that 
1. Smt. Seema Akhilandum, 

Wife 
Vadakkum Bhagom Muri, 
Thekkum Bhagom Village, 

Chavara South P. O . 
2 . Sri Arun Babu 
3. Sri Kiran Babu 

Son 


Whereas Sri Sasidharan Nair , Proprietor, Excel 
Engineering Works , Varkala , has deposited with this Court 
a sum of 6 ,64 , 110 (Rupees Six Lakhs Sixty four 
thousand One hundred and ten only ) as compensation 
to be distributed to the dependents of the deceased 
Sri Bijith , B ., who met with a fatal accident while 
employed under Sri Sasidharan Nair, Proprietor, Excel 
Engineering works, Varkala and whereas it is reported that 


1. 


Father 


Sri V. Babu , 
S / o Viswananthan 


V. B . Nilayam, 
Poothakkulam P . 0 ., 
Kollam 


do. 


Son 


| 2. Smt. Remani Ammal 

W / o V . Babu 


do . 


Mother 


- do . 


are his only dependents as defined under Section 
2 ( 1 ) (d ) of the Employees Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 


are his only dependents as defined under Section 
2 (1) ( d) of the Employee s Compensation Act. Any others 
who claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered. 


374 


7th AUG. 2018 ] 


LABOUR DEPARTMENT 


ശ്രീ . ശശിധരൻ നായരുടെ ഉടമസ്ഥതയിലുള്ള എക്സൽ - പ രി ഹാ ര ത്തുക മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
എഞ്ചിനീയറിംഗ് വർക്സസ്, വർക്കലയുടെ കീഴിൽ ജോലി വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
നോക്കി വരവെ അ പ ക ട മു ണ്ടായി മര ണ മടഞ്ഞ 

അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
ശ്രീ . ബിജിത്ത്, ബി . യുടെ ആശ്രിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി 6,64,110 (ആറ് ലക്ഷത്തി ഇൻഡസ്ട്രിയൽ 

- (ഒപ്പ്) 
അറുപത്തി നാലായിരത്തി നൂറ്റിപ്പത്ത് രൂപ മാത്രം) ഈ 

ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ് കോമ്പൻസേഷൻ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ 

കാര്യാലയം, 

- കമ്മീഷണർ & 
ടിയാന്റെ ആശ്രിതരായി 

ഇടുക്കി, പീരുമേട്. ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, ഇടുക്കി. 


പിതാവ് 


നോട്ടീസ് 


1. ശ്രീ . വി . ബാബു വി. ബി . നിലയം, 
- s/o വിശ്വനാഥൻ പൂതക്കുളം പി . ഒ., 

- കൊല്ലം 
2. ശ്രീമതി രമണി. - ടി. 

w/ o വി . ബാബു 


മാതാവ് 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടു ന്ന വ രായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദി വ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖാമൂലം ഹാജ രാ യി തെളി യി ക്കേ ണ്ട തും അവധി 
കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു. 


നമ്പർE1 - 81/2018. 

2018 ജൂ ലൈ 9. 
-- കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 
ഇലക്ട്രിക്കൽ സെക്ഷൻ കാളികാവ് എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലിചെയ്തു വരവെ 11- 3 - 2017 - ന് അപകടം സംഭവിച്ച് 
മരണമടഞ്ഞ ശ്രീ . അബ്ദുൾ നാസർ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരളാ 
സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 6,70,160 
( ആറുലക്ഷത്തിഎഴുപതിനായിരത്തി നൂറ്റിയറുപത്രൂപ മാത്രം) 
ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ട് 1923 -2 (1) ( ഡി) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ചുവടെ ചേർത്തിരിക്കുന്നവർ മാത്രമേഉള്ളൂവെന്ന്അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ, നിലമ്പൂർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


Office of the Industrial 
Tribunal and Employees 
Compensation Commissioner, 
Water Authority Building, 
Near Civil Station , 
Civil Station P . 0 ., 
Kollam-691 013 . 
Phone No. 0474 2792892. 


ക്രമ പേര് മേൽവിലാസം 
നമ്പർ 


ജനന മരണമടഞ്ഞ 
തീയതി തൊഴിലാളിയു 

മായുള്ള ബന്ധം 


( Sd.) 
Employees Compensation 

- Commissioner 


പിതാവ് 


നോട്ടീസ് 


1 അലവി കൂനൂർക്കാടൻ 

ഹൗസ്, പുറ്റമണ്ണ, 
കാളികാവ് പി . ഒ., 

മലപ്പുറം- 676 525 
2 സൈനബ 
3 സഫിയ 

ടി 
4 അമാലുദ്ദീൻ ടി 
5 അസ്തഫെബിൻ ടി 


മാതാവ് 


ഭാര്യ 


1 - 5 - 2000 


മകൻ 


31- 8 - 2003 


മകൾ 
( മൈനർ) 


നമ്പർ ബി - 746 / 2017. 

2018ജൂ ലൈ9. 
റോയൽ പ്ലംബിംഗ് കോൺടാക്ട് സ്ഥാപനത്തിന്റെ കീഴിൽ 
ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ. അബ്ദുൾ അസ്സീസ്, കാഞ്ഞൂർ ഹൗസ്, തലയോലപ്പറമ്പ് 
എന്ന തൊ ഴി ലാ ളിയുടെ ആശിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 6, 33,500 ( ആറുലക്ഷത്തി 
മുപ്പത്തിമൂവായിരത്തിഅഞ്ഞൂറ്രൂപ മാത്രം) ഈ ആഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതയായി ശ്രീമതി (1) ശ്രീമതി ലൈല അബ്ദുൾ അസ്സീസ് 
(ഭാര്യ), കാഞ്ഞൂർ ഹൗസ്, പാലാംകടവ്, തലയോലപ്പറമ്പ്, 
(2 ) മുംതാസ് അബ്ദുൾഅസ്സീസ് ( മകൾ), കാഞ്ഞൂർ ഹൗസ്, 
പാലാംകടവ്, തലയോലപ്പറമ്പ്എന്നിവർ മാത്രമേഉള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച്15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ട 
പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്ന താ ണ് . ആയതിനു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 

( ഒപ്പ്) 
വ്യാവസായിക 

കമ്മീഷണർ, 
ട്രൈബ്യൂണലിന്റെ 

എംപ്ലോയീസ് കോമ്പൻസേഷൻ, 
കാര്യാലയം, പാലക്കാട്. ( വ്യാവസായിക ട്രൈബ്യൂണൽ). 


375 


